(1255ാംചരമവാര്‍ഷിക്സ്മരണിക)] 


വിശൂദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തില്‍ സ്ഥാപിതമായിട്ടുള്ള 
ഓണക്കൂര്‍ വലിയപള്ളി, ആത്മീയ ഉണര്‍വ്വിലും ഭാതിക നിറവിലും നമ്മുടെ 
സദയിലെ തന്നെ പ്രധാന പള്ളികളില്‍ ഒന്നാണ്‌ 158 വര്‍ഷങ്ങള്‍ക്ക്‌ 
മുന്‍പ്‌ വന്ദ്യ വാളനടിയില്‍ യാക്കോബ്‌ കത്തനാര്‍ സ്ഥാപിച്ചിട്ടുള്ളതാണ്‌ 
ഈ ദേവാലയം. ഓണക്കൂര്‍ പ്രദേശത്തിന്റെ അക്കാലത്തെ ചരിത്രവും, 
വാളനടിയില്‍ യാക്കോബ്‌ കത്തനാരുടെ ജീവിതവുമായി അദേദ്യമായ ബന്ധ 
മാണ്‌ ഉള്ളത്‌. അന്നത്തെ സാഹചര്യത്തില്‍ ഈ ദേവാലയം പണിതീര്‍ത്ത്‌ 
നമ്മുടെ നാടിന്റെ അനുഗ്രഹം ആക്കി തീര്‍ത്ത ആ വന്പ്വൈദികന്റെ 
125-ാം ചരമവാര്‍ഷിക വേളയില്‍, അദ്ദേഹത്തെ കൃതജ്ഞതാപൂര്‍വ്വം 
അനുസ്മരിക്കേണ്ടത്‌ ഓരോ ഉടവകക്കാരന്റെയും ഉത്തരവാദിത്തം 
ആണെന്നുള്ള ഉത്തമബോധ്യത്തിലാണ്‌ ഈ സ്മരണിക തയ്യാറാക്കുന്നത്‌. 
പക്ഷേ നിര്‍ഭാഗ്യവശാല്‍ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതല്‍ ആധികാരിക 
രേഖകള്‍ ഒന്നും ഇന്ന്‌ ലദ്യമല്ല. എങ്കിലും വാമൊഴികള്‍ ആയി പകര്‍ന്ന്‌ 
കിട്ടിയിട്ടുള്ള അറിവുകള്‍ ആണ്‌ ഇതിലൂടെ പകര്‍ന്ന്‌ നല്‍കുന്നത്‌. 


പ്രാചീനകാലത്തെ നമ്മുടെ ഓണക്കൂറിന്റെ ചരിത്രത്തെക്കുറിച്ച്‌ 
അറിഞ്ഞിരിക്കുന്നത്‌ ഭാതുകകരമാണ്‌.അക്കാലത്ത്‌ ഓണക്കൂര്‍, പാഴൂര്‍ 
തുടങ്ങിയ പിറവത്തിന്റെ സമീപപ്രദേശങ്ങളാണ്‌ പിറവത്തേക്കാള്‍ 
പ്രസിദ്ധമായിരുന്നത്‌. ഓണക്കൂര്‍ പാണ്ഡ്യന്‍പാറ ക്ഷേത്രത്തെക്കുറിച്ചും, 
അഷ്ടദിക്പാലകര്‍ക്ക്‌ കാവല്‍ നില്‍ക്കേണ്ടിവന്ന പാഴൂര്‍പടിഷുരയുടെ 
ചരിത്രവും, കൊട്ടാരത്തില്‍ ശങ്കുണ്ണി രചിച്ചിട്ടുള്ള 'ഐതീഹ്യമാല'യില്‍ 
വായിക്കാന്‍ കഴിയും. തിരുവനന്തപുരം മുതല്‍ കൊച്ചി രാജ്യത്തിന്റെ 
അതിര്‍ത്തിയായിരുന്ന പിറവം പുഴ വരെ നിണ്ടുനിവര്‍ന്ന്‌ കിടന്നിരുന്ന 
തിരുവിതാംകൂര്‍ നാട്ടുരാജ്യത്തിന്റെ വടക്കേ അറ്റത്ത്‌, വടക്കുംകൂര്‍ 
ദേശത്തെ സമ്പല്‍സമുദ്ധമായ ഗ്രാമം ആയിരുന്നു ഓണക്കൂര്‍. 


ളു 


അക്കാലത്ത്‌ ജനസാന്ദ്രത വളരെ കുറവ്‌ ആയിരുന്നു എന്നത്‌ 
ഓര്‍മ്ിക്കേണ്ടതാണ്‌. നാടിന്റെ കൂടുതല്‍ ദാഗവും വനപ്രദേശവും 
തണ്ണീര്‍ത്തടങ്ങളുഥായിരുന്നു. വാസയോഗ്യവും ഫലഭുയിഷ്ടവുമായ സമ 
തലപ്രദേശങ്ങളിലായി ജനങ്ങള്‍ കൂട്ടത്തോടെ അധിവസിച്ചിരുന്നു. കൃഷി 
യും, വ്യാപാരവും അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമായിരുന്നു അന്ന്‌. 
അങ്ങനെ സമ്പത്സമുദ്ധമായ നാടുകളിലേക്ക്‌ മറ്റ്‌ ദൂരദേശങ്ങളില്‍ നിന്നും 
ആളുകള്‍ കുടിയേറി പാര്‍ത്തിരുന്നു. 


ഏകദേശം ആയിരത്തിലേറെ വര്‍ഷങ്ങള്‍ക്ക്‌ മുന്‍പ്‌ കുറവിലങ്ങാട്‌ 
ദേശത്തെ 'കാളിയാങ്കല്‍' കുടുംബത്തില്‍ നിന്നും ഒരു ശാഖ ഓണക്കൂര്‍ 
ഗ്രാമത്തില്‍ വന്ന്‌ താമസം ഉറവിച്ചത്‌ ഒരു ദൈവീക പദ്ധതി ആയിരുന്നു. 
വട്ടയ്ക്കാട്ട്‌ - വാളനടിയില്‍ കുടുംബം ആയിരുന്നു അത്‌. കാളിയാങ്കല്‍ 
കുടുംബത്തിന്‌ മാര്‍ തോമാശ്ശീഹായുടെ കാലത്തോളം പഴക്കം 
ഉണ്ടെന്നാണ്‌ പറയകെടുന്നത്‌. ആ കുടുംബശ്രേണിയില്‍ നിന്നും അനേകം 
വൈദികരും അര്‍ക്കദിയാക്കോന്മാരും ഉണ്ടായിരുന്നു എന്നതും 
വാമൊഴിയായി പകര്‍ന്നുകിട്ടിയിട്ടുള്ള അറിവുകളാണ്‌. ഈ കാലത്ത്‌ 
വിദേശത്ത്‌ നിന്നും വ്യാപാരത്തിനായി ആളുകള്‍ ഇവിടെ എത്തുകയും, 
വ്യാപാരത്തിന്റെ പ്രധാന കടത്തുകേന്ദ്രമായി പിറവം മാറുകയും ചെയ്തു. 
ഈ അവസരത്തില്‍ വട്ടയ്ക്കാട്ട്‌ വാളനടിയില്‍ നിന്നും ചില കുടുംബങ്ങള്‍ 
പിറവത്തേക്ക്‌ ചെക്കേറി. വട്ടയ്ക്കാട്ട്‌ - വാളനടിയില്‍ കത്തനാര്‍മാരുടെ 
സഹായത്തോടെ പിറവം പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. ഈ 
കത്തനാര്‍മാരുടെ പിന്‍മുറയില്‍ ഉള്ള വാളനടിയില്‍ യാക്കോബ്‌ 
കത്തനാരും പിറവം പള്ളിയിലാണ്‌ വൈദികശുശ്രുഷ ചെയ്തുവന്നിരുന്നത്‌. 

18-ാം നൂറ്റാണ്ടില്‍ ബ്രട്ടീഷ്‌ മിഷണറിമാരുടെ ഇടപെടലുകള്‍ മൂലം 
സഭയില്‍ ഭിന്നതകള്‍ ഉടലെടുവാന്‍ തുടങ്ങി. പ്രോട്ടസ്സന്റ്‌ വിശ്വാസമായി 
രുന്നു മിഷണറിമാര്‍ പ്രചരിഷിച്ചിരുന്നത്‌. തന്മൂലം മലങ്കരസഭയുടെ ഓര്‍ത്ത 
ഡോക്‌സ്‌ വിശ്വാസപ്രമാണങ്ങള്‍ പലതും ചോദ്യംചെയ്യചെടാന്‍ 
തുടങ്ങി. ഈ ഘട്ടത്തില്‍ ചേഷാട്ട്‌ മാര്‍ ദിവന്നാസിയോസ്‌ മെത്രാഷോലീ 
ത്തായുടെ നേതൃത്വത്തില്‍ മാവേലിക്കരപള്ളിയില്‍ വച്ച്‌ മലങ്കര സുറിയാനി 
ക്രിസ്ത്യാനികളുടെ പള്ളി പ്രതിപുരുഷയോഗം വിളിച്ചുകൂട്ടി. ഈ 
യോഗത്തില്‍ വച്ച്‌ ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനിസദയുടെ വിശ്വാസം 
അഭംഗുരം നിലനിര്‍ത്തുമെന്നും വേദവിപരീതോപദേശങ്ങളെ ശക്തമായി 
ചെറുക്കുന്നതിനും തീരുമാനിച്ച്‌ കൊണ്ട്‌ ഒരു പടിയോല തയ്യാറാക്കി. 
ഇതാണ്‌ മാവേലിക്കരപടിയോല എന്നറിയഷെടുന്നത്‌. എന്നാല്‍ 
പാലക്കുന്നത്ത്‌ അബ്രാഹം മല്പാന്റെ നേതൃത്വത്തില്‍ ഒരു വിദാഗം ചേഷാട്‌ 
തിരുമേനിയുടെ പ്രതിപക്ഷമെന്നപോലെ പ്രവര്‍ത്തിച്ച്‌ പോന്നു. അവര്‍ 


3 


നി 


"നവീകരണ പ്രസ്ഥാനക്കാരായി അറിയഷെട്ടു. പാലക്കുന്നത്ത്‌ അബ്രാഹം 
മല്പാന്റെ സഹോദരപൂത്രന്‍ മാത്യു ശെമ്മാശനെ അന്ത്യോഖ്യാ 
പാത്രിയാര്‍ക്കീസിന്റെ അടുക്കലേക്ക്‌ അയക്കുകയും, അവിടെ നിന്നും 
കര്ഭീശാപട്ടവും, തുടര്‍ന്ന്‌ മാത്യുസ്‌ മാര്‍ അത്താനാസിയോസ്‌ എന്നപേ 
രില്‍ മെത്രാഷോലീത്ത സ്ഥാനവും സ്വീകരിച്ചു. തന്മൂലം 1843-ല്‍ 
മലങ്കര സഭയില്‍ രണ്ട്‌ വിദാനങ്ങള്‍ രുപകവെടുകയും ചെയ്തു. വടക്കന്‍ 
പ്രദേശങ്ങളിലായിരുന്നു നവീകരണക്കാര്‍ ശക്തമായിരുന്നത്‌. 


അക്കാലത്ത്‌ പിറവം പള്ളിയില്‍ വാളനടിയില്‍ യാക്കോബ്‌ കത്ത 
നാര്‍ക്കൊഷം കാരാമമേല്‍, പുത്തന്‍പുരയ്ക്കല്‍ എന്നി കുടുംബങ്ങളില്‍ 
പെട്ട രണ്ട്‌ വൈദീകര്‍ കൂടി പ്രവര്‍ത്തിച്ചിരുന്നു. ഇവരെല്ലാവരും മലങ്കര 
മെത്രാഷോലീത്ത ആയിരുന്ന ചേഷാട്‌ തിരുമേനിയില്‍ നിന്നും വൈദിക 
പട്ടം സ്വീകരിച്ചിരുന്നവര്‍ ആയിരുന്നു. എന്നാല്‍ പാലക്കുന്നത്ത്‌ മാത്യൂസ്‌ 
മാര്‍ അത്താനാസിയോസ്‌ ഒരു കല്പന പുറകെടുവിച്ചു. ചേഷാട്‌ മാര്‍ 
ദിവന്നാസിയോസ്‌ മെത്രാഷോലീത്തായ്ക്ക്‌ കൈവയ്ഷ്‌ കിട്ടിയിട്ടില്ലെന്നും 
അദ്ദേഹത്തില്‍ നിന്നും പട്ടം സ്വീകരിച്ചവര്‍ വീണ്ടും പട്ടമേല്‍ക്കണമെന്നും 
ആയിരുന്നു. കല്പനയുടെ ഉള്ളടക്കം. മാമ്മോദീസ, മൂറോന്‍, പട്ടത്ത്വം 
എന്നിവ ആവര്‍ത്തിക്കഷെടാന്‍ പാടില്ലാത്ത കൂദാശകള്‍ ആണെന്നും, 
ചേഷാട്‌ തിരുമേനിയ്ക്ക്‌ യാതൊരു കുറവുകളും ഇല്ല എന്ന ഉലച്ച 
നിലപാടിലും ആയിരുന്നു. വാളനടിയില്‍ യാക്കോബ്‌ കത്തനാര്‍. പക്ഷേ 
പിറവം പള്ളിയിലെ മറ്റ്‌ രണ്ട്‌ വൈദീകരും നവീകരണ പക്ഷക്കാരുടെ 
കൂടെ ചേര്‍ന്ന്‌ യാക്കോബ്‌ കത്തനാര്‍ക്കെതിരെ പ്രവര്‍ത്തിക്കുവാന്‍ 
തുടങ്ങി. ഈ സാഹചര്യത്തില്‍ അദ്ദേഹത്തിന്‌ പിറവം പള്ളിയില്‍ തുടര്‍ന്ന്‌ 
ആരാധന നടത്തുന്നതിന്‌ പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു. 
അങ്ങനെയാണ്‌ തന്റെ സ്വന്തം ഗ്രാമമായ ഓണക്കൂറില്‍ ഒരു ദേവാലയം 
പണിയുക എന്ന ആഗ്രഹം അദ്ദേഹത്തിനുണങ്ടാവുന്നത്‌. ഓണക്കൂറിലെ 
സഭാവിശ്വാസികളോട്‌ യാക്കോബ്‌ കത്തനാര്‍ ഈ ആഗ്രഹം അറിയിക്കു 
കയും, അവരെല്ലാവരും സന്തോഷപൂര്‍വ്വം അച്ചന്റെ ആഗ്രഹത്തോടൊഷം 
നിലകൊള്ളുകയും ചെയ്തു. തുടര്‍ന്ന്‌ എല്ലാവരും ചേര്‍ന്ന്‌ വാളനടിയില്‍ 
പുരയിടത്തില്‍ ഓലമേഞ്ഞ ഒരു ഷെഡ്‌ നിര്‍മിക്കുകയും ചെയ്തു. 
അതിനടുത്ത ഞായറാഴ്ച പിറവം പള്ളിയില്‍ വിശുദ്ധ കുര്‍ബ്ബാന അര്‍ഷി 
ച്ചതിനുശേഷം, വന്ദ്യ യാക്കോബ്‌ കത്തനാര്‍ പിറവം പള്ളിയുടെ മദ്ബഹയില്‍ 
നിന്നും പുരാതനമായ ഒരു മരക്കുരിശ്‌ എടുത്ത്‌ കേത്താനശീലയില്‍ 
പൊതിഞ്ഞ്‌ പിറവം പള്ളിയില്‍ നിന്നും പടിയിറങ്ങി. തന്റെ പൂര്‍വ്വികര്‍ 
കൂടി ചേര്‍ന്ന്‌ സ്ഥാപിക്കച്ചെടുകയും, ആരാധന നടത്തിവരികയും 
ചെയ്തിരുന്ന പിറവം പള്ളിയില്‍ നിന്നും വിട്ട്‌ പോരുന്നത്‌, അച്ചനെ 


4 


നി 


സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമഥായിരുന്നു. എന്നാല്‍ സദയോടും 
തന്റെ വിശ്വാസത്തോടും ഉള്ള അചഞ്ചലമായ കൂറ്‌ ഈ കടുത്ത 
തീരൂമാനത്തിലേക്ക്‌ യാക്കോബ്‌ കത്തനാരെ നയിക്കുകയായിരുന്നു. 
പിറവം പള്ളിയില്‍ എത്തിയിരുന്ന ഓണക്കൂറില്‍ നിന്നുള്ള കുറച്ച്‌ 
വിശ്വാസികള്‍ക്ക്‌ ഒം മരക്കുരിശുമായി അച്ചന്‍ ഓണക്കൂറിലേക്ക്‌ യാത്ര 
തിരിച്ചു. അച്ചനെ സ്വീകരിക്കുന്നതിനായി ജാതിമതദേദമന്യേ ഓണക്കൂര്‍ 
നിവാസികള്‍ ഭക്ത്യാദരപൂര്‍വ്വം ഓണക്കൂറിന്റെ പടിഞ്ഞാറേ അതിര്‍ത്തി 
യില്‍ എത്തിച്ചേര്‍ന്നിരുന്നു. അന്നത്തെ ഒലങ്കരമെത്രാഷോലിത്തയും 
അവിടെ സന്നിഹിതരായിരുന്നു. പുലിക്കോട്ടില്‍ ജോസഫ്‌ മാര്‍ 
ദിവന്നാസിയോസ്‌ മെത്രാഷോലീത്തായുടെ നേതൃത്വത്തില്‍ കത്തിച്ച്‌ പിടിച്ച 
മെഴുക്‌ തിരികളുമായി യാക്കോബ്‌ കത്തനാരെ സ്വീകരിച്ച്‌, വാളനടിയില്‍ 
പുരയിടത്തില്‍ നിര്‍മിച്ചിരുന്ന ഷെഡിലേക്ക്‌ ആനയിച്ചു. അവിടെ 
പ്രത്യേകം തയ്യാറാക്കിയിരുന്ന അലങ്കരിച്ച പീഠത്തില്‍ അഭിവന്ദ്യ 
തിരുമേനിയുടെ മുഖ്യകാര്‍മ്മികത്വത്തിലും, യാക്കോബ്‌ കത്തനാരുടേയും, 
പാലധിള്ളില്‍ അബ്രാഹാം കത്തനാരുടേയും സഹകാര്‍മ്ികത്വത്തിലും, 
അവിടെ തടിച്ച്‌ കൂടിയിരുന്ന വിശ്വാസിസമൂഹത്തെ സാക്ഷിയാക്കി ആ 
മരക്കുരിശ്‌ സ്ഥാപിച്ചു. വാളനടിയില്‍ യാക്കോബ്‌ കത്തനാരുടെ 
ആഗ്രഹപ്രകാരം പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിലുള്ള ഇട 
വകപള്ളിയായി പുലിക്കോട്ടില്‍ തിരുമേനി പ്രഖ്യാപിക്കുകയും ചെയ്തു. 
ഇത്‌ കൊല്ലവര്‍ഷം 1042 (എ.ഡി. 1866) ഇടവമാസം 21റാം തീയതി 
ആയിരുന്നു. അതിനടുത്ത ഞായറാഴ്ച യാക്കോബ്‌ കത്തനാര്‍ 
കന്യകമറിയാമിന്റെ നാമത്തിലുള്ള ഓണക്കൂര്‍ പള്ളിയില്‍ കുര്‍ബ്ബാന 
അര്‍ഷിക്കുകയും അന്നേ ദിവസം പെരുന്നാളായി ആഘോഷിക്കുകയും 
ചെയ്തു. 

2002 ഒക്ടോബര്‍ മാസം പാം തീയതി പരിശുദ്ധ ബസേലിയോസ്‌ 
മാര്‍ത്തോമ്മാ മാത്യൂസ്‌ ദ്വിതീയന്‍ കാതോലിക്കാ ബാവ ഓണക്കൂര്‍ 
പള്ളിയെ വലിയപള്ളി ആയി പ്രഖ്യാപിച്ചു. 

വിശ്വാസ സംരക്ഷകനും, സമാധാനകാംഷിയുമായിരുന്നു 
വാളനടിയില്‍ യാക്കോബ്‌ കത്തനാര്‍. മലങ്കരസഭയില്‍ വൈദേശിക 
മേല്‍ക്കോയ്മ അംഗീകരിച്ച്‌ കൊടുക്കാതെ വടക്കന്‍ പ്രദേശങ്ങളില്‍ 
നവീകരണ പ്രസ്ഥാനക്കാരെ ചെറുത്ത്‌ നില്‍ക്കുവാന്‍ അദ്ദേഹം കഠിന 
പ്രയത്നം ചെയ്തു. ത്യാഗനിര്‍ദരമായിരുന്നു ആ ജീവിതം. ബ്രട്ടീഷ്‌ 
മേല്‍ക്കോയ്മയ്ക്കെതിരെയും, സ്തുതി ചെയ്യുഷെട്ട വിശ്വാസം 
കാത്തുസുക്ഷിക്കുവാനും വേണ്ടി സദാവിശ്വാസികളും അദഭിമാനികളുമായ 
ഒരു സമൂഹം നടത്തിയ ധീരോദാത്തമായ പ്രവര്‍ത്തനങ്ങളുടെ 
ഫലമായിട്ടാണ്‌ ഓണക്കൂറില്‍ പള്ളി സ്ഥാപിക്കകെട്ടത്‌. ആ പാരമ്പര്യം 
ഇന്നും കാത്ത്‌ സൂക്ഷിക്കഷെടുന്നു എന്നതില്‍ നമുക്കും അഭിമാനിക്കാം. 


3 


നി 


പ്രശാന്തസുന്ദരമായ ഒരു ഗ്രാമം ആയിരുന്നു അന്നും ഓണക്കൂര്‍. 
പള്ളിയുടെ തൊട്ട്‌ ചേര്‍ന്ന്‌ വരെ നെല്‍കൃഷി ചെയ്ത്‌ വരുന്ന പാടങ്ങള്‍ 
ആയിരുന്നു 1980 - കള്‍ വരെ. ഇടവകയിലേക്ക്‌ കൂടുതല്‍ ആളുകളെ 
ആകരര്‍ഷിക്കുന്നതിനായി യാക്കോബ്‌ കത്തനാര്‍ നിരന്തരം പ്രവര്‍ത്തിച്ച്‌ 
പോന്നു. സായാഹ സ്വച്ഛതയില്‍ തനിക്ക്‌ പ്രിയഷെട്ട വിശ്വാസികളെ 
പള്ളി അങ്കണത്തില്‍ വിളിച്ചു ചേര്‍ത്ത്‌, അവരെ സദാവിശ്വാസവും, 
ആരാധനാക്രമവും പഠിഷിക്കുകയും ചെയ്തു. അവരില്‍ ചിലരെ പള്ളി 
യിലെ ശുശ്രൂഷകരായി നിയമിക്കുകയും ചെയ്തു. ഇടവകജനങ്ങളുടെ 
ആത്മീക ഉന്നമനത്തിനായി അശ്രാന്തപരിശ്രമം നടത്തുകയും ചെയ്തി 
രൂന്നു. ഇടവകക്കാരുടെ മാത്രമല്ല, ഈ പ്രദേശത്തെ എല്ലാ വിദാഥംജന 
ങ്ങളുടേയും ഏതൊരു പ്രശ്നങ്ങളിലും അദ്ദേഹം നീതിപൂര്‍വ്വം ഇടപെ 
ടുകയും, ജനങ്ങള്‍ അതംഗീകരിക്കുകയും ചെയ്തിരുന്നു. നല്ലധനസ്ഥി 
തിയിലായിരുന്ന വാളനടിയില്‍ യാക്കോബ്‌ കത്തനാരുടെ കാരുണ്യ 
പ്രവര്‍ത്തനങ്ങളെക്കുറിച്ച്‌ പല കേട്ടറിവുകളും ഉണ്ട്‌. യാക്കോബ്‌ 
കത്തനാരുടെ ജ്യേഷ്ഠന്റെ മകന്റെ മകനാണ്‌ വല്യച്ചന്‍ എന്ന പേരില്‍ 
അറിയക്െട്ടിരുന്ന വാളനടിയില്‍ സ്കറിയാ കത്തനാര്‍. വാളനടിയില്‍ 
സ്‌കറിയ കത്തനാര്‍ ആയിരുന്നു എ.ഡി. 1886-ല്‍ ഓലമേഞ്ഞ പള്ളി 
പുതുക്കി ഓട്‌ മേഞ്ഞ്‌ നവീകരിച്ചത്‌. പിന്നീട്‌ 1986-ല്‍ ഇഷോള്‍ നാം 
കാണുന്ന പള്ളിയുടെ നിര്‍മ്മാണ പ്രവര്‍ത്തനങ്ങള്‍ അന്ന്‌ വികാരിയായി 
രുന്ന വന്ദ്യ മാത്യൂസ്‌ കരിവാളത്ത്‌ അച്ചന്റെ നേതൃത്വത്തില്‍ ആരംഭിക്കു 
ന്നത്‌. വാളനടിയില്‍ സ്‌കറിയ കത്തനാര്‍ ആയിരുന്നു സണ്‍ഡേ സ്കൂള്‍ 
പ്രവര്‍ത്തനം ഉടവകയില്‍ തുടങ്ങി വച്ചതും അതുപോലെ ഓണക്കൂര്‍ 
൫വണ്‍മെന്റ്‌ സ്‌കൂള്‍ സ്ഥാപിച്ചതും. സ്കറിയ കത്തനാരുടെ ആറ്‌ 
മക്കളില്‍ മൂന്നാമത്തെ പുത്രനാണ്‌ പില്‍ക്കാലത്ത്‌ 'കൊച്ചച്ചന്‍' എന്ന്‌ 
വിളിക്ക ചെട്ടിരുന്ന വാളനടിയില്‍ തോമസ്‌ കത്തനാര്‍. സഭയിലെ 
പ്രനല്‍ദനായ ഒരു വൈദികനായിരുന്നു വാളനടിയില്‍ തോമസ്‌ കത്തനാര്‍. 
വാളനടിയില്‍ സ്കറിയ കത്തനാരുടെ മകന്‍ റ്റി.എസ്‌. പാലോസിന്റെ 
മകനാണ്‌ ഇഷോള്‍ അമേരിക്കന്‍ ഭദ്രാസനത്തിന്‌ കീഴില്‍ പ്രവര്‍ത്തിച്ച്‌ 
വരുന്ന വന്പ്യ ജോര്‍ജ്ജ്‌ പാലോസ്‌ കോര്‍ എഷിസ്‌കോഷ. 
റ്റി.എസ്‌. പൌലോസ്‌ വാളനടിയില്‍ ആണ്‌ 1978-ല്‍ ഓണക്കൂര്‍ വലിയ 
പള്ളി മലങ്കരസഭയ്ക്ക്‌ എഴുതി നല്‍കിയത്‌. 


വാളനടിയില്‍ യാക്കോബ്‌ കത്തനാര്‍ അവിവാഹിതനായിരുന്നു. 
സന്്യാസതുല്യമായ ജീവിതം ആണ്‌ ആ പുണ്യപുരുഷന്‍ നയിച്ചിരുന്നത്‌. 
അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല വസ്തുവകകളും വാളനടിയില്‍ 
കുടുംബത്തില്‍ സൂക്ഷിക്കചെടിട്ടുണ്ട്‌. യാക്കോബ്‌ കത്തനാര്‍ ആരാധന 
യ്ക്കായി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങള്‍ സൂക്ഷിച്ചിരുന്ന ഒറ്റത്തടിയില്‍ 


6 


തീര്‍ത്ത, മുകള്‍ഭാഗം വൃത്താകൃതിയിലുള്ള സവിശേഷമായ ഒരു പെട്ടി 
ഇന്നും സുക്ഷിക്കപെട്ിട്ടുണ്ട്‌. സദാവിശ്വാസത്തെയും പാരമ്പര്യത്തെയും 
മുറുകെപിടിച്ച്‌ വിശ്വാസവിരുദ്ധ പ്രവര്‍ത്തനങ്ങളെ നിരന്തരം ചെറുത്ത്‌ 
നിന്ന വാളനടിയില്‍ യാക്കോബ്‌ കത്തനാര്‍ എന്ന ത്യാനിവര്യനോട്‌, 
ഓണക്കൂര്‍ ദേശവാസികള്‍ മാത്രമല്ല സഭയും കടകെട്ടിരിക്കുന്നു. 


കൊല്ലവര്‍ഷം 1074, മേടം 1-ാം തീയതി (എ.ഡി. 1899, ഏപ്രില്‍ 
14) അദ്ദേഹം ദിവംഗതനായി. ഓണക്കൂര്‍പള്ളിയുടെ തെക്ക്ഭാഗത്തെ 
കല്ലറമുറിയില്‍ ഭാതിക ശരീരം അടക്കം ചെയ്യഷെട്ടു. 
“ആചാര്യേശാ മശിഹാ കൂദാശകളര്‍ഷിച്ചോ- 
രാചാര്യന്മാര്‍ക്കേകറുക പുണ്യം നാ സ്തോത്രം” 
വന്പപിതാവിനോടുള്ള ആദരസൂചകമായി പള്ളിയുടെ 
വടക്ക്ഭാഗത്ത്‌ പുതുക്കിപണിത പാരീഷ്ഹാളിന്‌, അദ്ദേഹത്തിന്റെ നൂറാം 
ചരമവാര്‍ഷികത്തോടനുബന്ധിച്ച്‌ “യാക്കോബ്‌ കത്തനാര്‍ മെമ്മോറിയല്‍ 
പാരിഷ്ഹാള്‍ എന്ന്‌ നാമകരണം ചെയ്യുകയും ചെയ്തു. 
“നന്മ ചെയ്ക; എന്നാല്‍ അവനോട്‌ 
പുകഴ്ച ലഭിക്കദും. നിന്റെ നന്മക്കായിട്ടള്ലോ 
അവന്‍ ദൈവശുുശ്രമൃഷക്കാരനായിരിക്കദുന്നത്‌” 


റോമര്‍ 13.4 
നാളിതുവരെ നമ്മെ നയിച്ച പിതാക്കന്മാര്‍ 

1. ഫാ. യാക്കോബ്‌ വാളനടിയില്‍ 17. ഫാ. ജോര്‍ജ്ജ്‌ എബ്രാഹം ഐനാട്ട്‌ 
2. ഫാ. സ്കറിയ വാളനടിയില്‍ 18. ഫാ. എം.വി. ഓസേര്‌ ഞാറക്കാട്ടില്‍ 
3. ഫാ. ഗീവര്‍ഗീസ്‌ നടുവിലേടത്ത്‌ (സീനിയര്‍) 19. ഫാ. ജോണ്‍ തളിയച്ചിറ കോര്‍ എകിസ്‌കോഷ 
4. ഫാ. പലോസ്‌ വടയാടിയില്‍ 20. ഫാ. ജോസഫ്‌ കളഷുരയ്ക്കല്‍ 
5, ഫാ. ഗീവര്‍ഗീസ്‌ നടുവിലേടത്ത്‌ (ജുനിയര്‍) 2. ഫാ. ജേക്കബ്‌ കുര്യന്‍ ചെമ്മനം 
6. ഫാ. കുര്യാക്കോസ്‌ വട്ടയ്ക്കാട്ടില്‍ 22. ഫാ. എ.എം. മത്തായി ഐലാപുരത്ത്‌ 
7. ഫാ. തോദസ്‌ വട്ടുതോട്ടം കോര്‍ എകിസ്‌കോഷ 
8. ഫാ. തോമസ്‌ വാളനടിയില്‍ 23. ഫാ.റ്റി.പി. ഏലിയാസ്‌ ഐനാട്ട്‌ 
9. ഫാ. കുര്യാക്കോസ്‌ നടുരിള്ളില്‍ 24. ഫാ. റ്റി.ഐ. ജേക്കബ്‌ തേക്കുങ്കല്‍ 
10. ഫാ. ഗീവര്‍ഗീസ്‌ നടുരിള്ളില്‍ 25. ഫാ. എ.കെ. വര്‍ഗീസ്‌ ആര്യരിള്ളില്‍ 
11. ഫാ. തോമസ്‌ എരുമകെട്ടിയില്‍ 26. ഫാ. ബാബു വര്‍ഗീസ്‌ മടക്കാലില്‍ 
12. ഫാ. സ്കറിയ വട്ടക്കാട്ടില്‍ 27, ഫാ. പി.എം. കുര്യാക്കോസ്‌ (ഫാ. ആലിച്ചന്‍) 
13, ഫാ. ജോണ്‍ ചിറഴക്കടക്കുന്നേല്‍ 28. ഫാ. ജോസ്‌ തോമസ്‌ പുവത്തുങ്കല്‍ 
14. ഫാ. കെ.പി. മാത്യൂസ്‌ കരിവാളത്ത്‌ 29. ഫാ. എബ്രാഹം ജെ. ജോണ്‍ കൊച്ചാലംകോട്ട്‌ 
15. ഫാ. കുര്യാക്കോസ്‌ ചവരംപ്പാക്കില്‍ 30. ഫാ. ലൂക്കോസ്‌ തങ്കച്ചന്‍ കുന്നുവിളയില്‍ 
16. ഫാ. പീര്‍ എനുമ്പേത്ത്‌ 31. ഫാ.ജസ്സിന്‍ തോമസ്‌ പുവത്തുങ്കല്‍ 

കെ.കെ. കുര്യാക്കോസ്‌ സി.പി. ഷാജി ലിന്റോ പോള്‍ 


കട്ടയ്ക്കകത്ത്‌ ചാലിക്കര കിഴക്കനേത്ത്‌ 


7 


00 ഫാ. പിമാത(്‌ 0 ഹാന എ തോമസ്‌ 


൪2 ൪െട്ടിയില്‍ 
20 20224525 


0൨൭0 0) : റീധ൫ ദന & 8075754846 


